Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക് 


NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


10th December 2013 
2013 ഡിസംബർ 10 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


| 19th Agrahayana 1935 
1935 അഗ്രഹായനം 19 


PART III 


Commissionerate of Land Revenue 


THRISSUR DISTRICT 

നോട്ടീസ് 
നമ്പർ ബി1- 16 153 / 2013 ( 3 ). 

| 2013 നവംബർ 11. 
ചാവക്കാട് താലൂക്ക്, നാട്ടിക വില്ലേജ് സർവ്വ 
315 / 2012 - ൽപ്പെട്ട 3 സെന്റ നി . കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീമതി സന്ധ്യ, എ ., 
അറക്കൽ എളയിടത്താട്ടിൽ ഹൗസ്, തൃപ്രയാർ, വലപ്പാട് പി . ഒ. 
എന്നവർ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാളുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജി സ്റ്റർ ചെയ്ത് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപംഉണ്ടങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ സബ് 
കളക്ടർ മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തൃശ്ശൂർ. 


സബ് കളക്ടർ. 


